07-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ- ബാബയ്ക്കു സമാനം ആത്മീയ ടീച്ചറായി മാറു. എന്താണോ 
ബാബയില്‍ നിന്നും പഠിച്ചത്‌ അത്‌ മറ്റുള്ളവരേയും പഠിപ്പിക്കു, ധാരണയുണ്ടെങ്കില്‍ 
ആര്‍ക്കും മനസ്സിലാക്കിക്കൊടുത്ത്‌ കാണിക്കൂ. 


ചോദ്യം- ഏതൊരു കാര്യത്തിലാണ്‌ ബാബയ്ക്ക്‌ ഇളകാത്ത നിശ്ചയമുള്ളത്‌? കുട്ടികള്‍ക്കും അതില്‍ ഇള 
കാത്തവരായി മാറണം? 

ഉത്തരം- ബാബയ്ക്ക്‌ ഡ്രാമയില്‍ ഇളകാത്ത നിശ്ചയമുണ്ട്‌. ബാബ പറയും എന്താണോ കഴിഞ്ഞുപോ 
യത്‌ അത്‌ ഡ്രാമയാണ്‌. കല്പം മുമ്പ്‌ എന്താണോ ചെയ്തത്‌ അതുതന്നെയാണ്‌ ചെയ്യുക. ഡ്രാമ നിങ്ങ 
ളുടെ അവസ്ഥയെ താഴ്ത്തുകയും ഉയര്‍ത്തുകയുമില്ല. പക്ഷേ കുട്ടികളുടെ അവസ്ഥ ഇതുവരെ ഇങ്ങനെ 
യുള്ളതായിട്ടില്ല അതിനാലാണ്‌ മുഖത്തില്‍ നിന്നും വരുന്നത്‌- ഇങ്ങനെ സംഭവിക്കുകയാണെങ്കില്‍ ഇത്‌ 
ചെയ്യാമായിരുന്നു, അറിഞ്ഞിരുന്നെങ്കില്‍ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു... ബാബ പറയുന്നു കഴിഞ്ഞ കാര്യ 
ങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കരുത്‌. ഇങ്ങനെയുള്ള തെറ്റ്‌ ഇനി സംഭവിക്കാതിരിക്കാന്‍ മുന്നോട്ട്‌ പോകുന്നതി 
നുള്ള പുരുഷാർത്ഥം ചെയ്യു. 


ഓംശാന്തി. ആത്മീയ അച്ഛന്‍ ഇരുന്ന്‌ ആത്മീയ കുട്ടികള്‍ക്ക്‌ മനസ്സിലാക്കിത്തരുകയാണ്‌. ബാബ സ്വയം 
പറയുന്നു ഞാന്‍ വരുന്നത്‌ ആരും അറിയുന്നില്ല എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ ഗുപ്തമാണ്‌. ആത്മാവ്‌ 
ഗര്‍ഭത്തില്‍ പ്രവേശിക്കുമ്പോഴും പ്രവേശിക്കുന്നത്‌ അറിയാന്‍ സാധിക്കില്ല. സമയവും തിയതിയും കണ്ടെ 
ത്താന്‍ പറ്റില്ല. എപ്പോഴാണോ ഗര്‍ഭത്തില്‍ നിന്നും പുറത്തുവരുന്നത്‌ അപ്പോള്‍ തിയതിയും സമയവു 
മൊക്കെ എഴുതാന്‍ പറ്റും. അതിനാല്‍ ബാബ പ്രവേശിക്കുന്ന തിയതിയും സമയവും മനസ്സിലാക്കാന്‍ പറ്റി 
ല്ല, എപ്പോഴാണ്‌ പ്രവേശിച്ചത്‌, എപ്പോഴാണ്‌ രഥത്തില്‍ വന്നത്‌ ഒന്നും മനസ്സിലാക്കാന്‍ സാധിക്കില്ല. ആരെ 
യെങ്കിലും നോക്കിയാല്‍ അവര്‍ ലഹരിയില്‍ മുഴുകുമായിരുന്നു. എന്തോ പ്രവേശിച്ചിട്ടുണ്ട്‌ എഥവാ എന്തോ 
ശക്തി വന്നിട്ടുണ്ട്‌ എന്ന്‌ മനസ്സിലാക്കും. എവിടെ നിന്നാണ്‌ ശക്തി വന്നത്‌? ഞാന്‍ പ്രത്യേകിച്ച്‌ ജപ തപ 
ങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിനെയാണ്‌ പറയുന്നത്‌ ഗുപ്തം. തിയതിയും ദിവസവും ഒന്നുമില്ല. സൂക്ഷ്മ 
വതനത്തിന്റെ സ്ഥാപനയും എപ്പോഴാണ്‌ ഉണ്ടാകുന്നത്‌, ഇത്‌ ആര്‍ക്കും പറയാന്‍ സാധിക്കില്ല. മുഖ്യമായ 
കാര്യം മന്മനാഭവയാണ്‌. അച്ഛന്‍ പറയുന്നു (ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച്‌ എപ്പോഴാണോ എനിക്ക്‌ 
വരേണ്ടത്‌ അപ്പോള്‍ മാറ്റം തീര്‍ച്ചയായും ഉണ്ടാകും. സത്യയുഗം മുതല്‍ എന്തെല്ലാം കഴിഞ്ഞുപോയോ 
അതെല്ലാം ആവര്‍ത്തിക്കും. സത്യത്രേതായുഗങ്ങള്‍ തീര്‍ച്ചയായും വീണ്ടും ആവര്‍ത്തിക്കും. ഓരോ 
സെക്കന്റും കഴിഞ്ഞുപോകുന്നു. വര്‍ഷങ്ങളും കഴിഞ്ഞുപോകുന്നു. സത്യയുഗം കഴിഞ്ഞുപോയി എന്നു 
പറയാറുണ്ട്‌. കണ്ടിട്ടൊന്നുമില്ല. ബാബ മനസ്സിലാക്കിത്തന്നു നിങ്ങള്‍ അത്‌ കടന്നുവന്നിട്ടുണ്ട്‌. നിങ്ങളാണ്‌ 
ആദ്യമാദ്യം എന്നെ വേര്‍പിരിഞ്ഞത്‌. അതിനാല്‍ ഇതിനെക്കുറിച്ച്‌ വളരെ ഗൌരവത്തോടെ ചിന്തിക്കണം, 
എങ്ങനെയാണ്‌ നമ്മള്‍ 84 ജന്മങ്ങള്‍ എടുത്തുവന്നത്‌ വീണ്ടും അത്‌ അതുപോലെ ആവര്‍ത്തിക്കും അര്‍ത്ഥം 
ദുഃഖത്തിന്റേയും സുഖത്തിന്റേയും പാര്‍ട്ട്‌ അഭിനയിക്കേണ്ടിവരും. സത്യയുഗത്തില്‍ സുഖമാണുള്ളത്‌, 
എപ്പോഴാണോ വീട്‌ പഴയതാകുന്നത്‌ അപ്പോള്‍ മേല്‍ക്കൂര ഒഴുകാന്‍ തുടങ്ങും, എന്തെങ്കിലും കേടുപാടു 
കള്‍ വന്നുകൊണ്ടേയിരിക്കും. അപ്പോള്‍ ചിന്തവരും ഇതിന്റെ കേടുപാടുകള്‍ തീര്‍ക്കണം. തീര്‍ത്തും പഴ 
യതാകുമ്പോള്‍ മനസ്സിലാക്കും ഇത്‌ വസിക്കുന്നതിന്‌ യോഗ്യമല്ലാതായിരിക്കുന്നു. പുതിയ ലോകത്തില്‍ 
ഇങ്ങനെയൊന്നും പറയില്ല. ഇപ്പോള്‍ നിങ്ങള്‍ പുതിയ ലോകത്തിലേയ്ക്കു പോകുന്നതിന്‌ യോഗ്യരായി 
മാറിക്കൊണ്ടിരിക്കുകയാണ്‌. ഓരോ വസ്തുവും ആദ്യം പുതിയതും പിന്നീട്‌ പഴയതുമാകുന്നു. 


ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ഈ കാര്യങ്ങളില്‍ ചിന്തയുണ്ട്‌ ബാക്കി ആര്‍ക്കും ഈ കാര്യങ്ങള്‍ മനസ്സി 
ലാക്കാന്‍ സാധിക്കില്ല. ഗീതയും രാമായണവും കേള്‍പ്പിക്കുന്നു, അതില്‍ തന്നെ ബിസിയായിരിക്കുന്നു. 
മുമ്പ്‌ ഞാനും നിങ്ങളും ഇത്തരം കാര്യങ്ങളില്‍ ബിസിയായിരുന്നു. ഇപ്പോള്‍ ബാബ എത്ര വിവേകശാലി 
യാക്കി മാറ്റി. ബാബ പറയുന്നു കുട്ടികളേ ഇപ്പോള്‍ ഈ പഴയ ലോകം വിനാശമാകാന്‍ പോവുകയാണ്‌, 
ഇപ്പോള്‍ പുതിയ ലോകത്തിലേയ്ക്ക്‌ പോകണം. എല്ലാവരും പോവുകയുമില്ല. പ്രളയം ഉണ്ടാകും, എല്ലാ 
വരും മുക്തിധാമത്തില്‍ ചെന്നിരിക്കും ഇതും നിയമമല്ല. നിങ്ങള്‍ക്ക്‌ അറിയാം ഇത്‌ പഴയലോകത്തിനും 
പുതിയലോകത്തിനും വളരെ മംഗളകാരിയായ സംഗമയുഗമാണ്‌. ഇപ്പോള്‍ മാറ്റം വരണം പിന്നീട്‌ ശാന്തീ 
ധാമത്തിലേയ്ക്ക്‌ പോകും. അവിടെ സുഖത്തിന്റെ കാര്യമില്ല. യജ്ഞത്തില്‍ വിഘ്നങ്ങള്‍ വീഴുന്നതിന്റെ 
പാട്ടുണ്ട്‌ അതുപോലെ വിഘ്‌നങ്ങള്‍ വന്നുകൊണ്ടിരിക്കും. കല്പത്തിനുശേഷവും വന്നുകൊണ്ടിരിക്കും. 
ഇപ്പോള്‍ നിങ്ങള്‍ പക്കയായിരിക്കുന്നു. ഈ സ്ഥാപനയും വിനാശവും ചെറിയ കാര്യമല്ല. വിഘ്നം ഏത്‌ 


കാര്യത്തിലാണ്‌ ഉണ്ടാകുന്നത്‌? അച്ഛന്‍ പറയുന്നു കാമം മഹാശത്രുവാണ്‌ ഇതിനാലാണ്‌ അത്യാചാരങ്ങള്‍ 
ഉണ്ടാകുന്നത്‌. ദ്രാപതിയുടേയും കാര്യമുണ്ടല്ലോ. മുഴുവന്‍ ബഹളങ്ങളും (്രഹ്മചര്യത്തിന്റെ കാര്യത്തി 
ലാണുണ്ടാകുന്നത്‌. സതോപ്രധാനത്തില്‍ നിന്നും തീര്‍ച്ചയായും തമോപ്രധാനമാവുകതന്നെ ചെയ്യും. പടി 
കള്‍ ഇറങ്ങണം, ലോകം പഴയതാവുകതന്നെ വേണം. ഈ മുഴുവന്‍ കാര്യങ്ങളും നിങ്ങള്‍ മാത്രമാണ്‌ മന 
സ്സിലാക്കുന്നത്‌ പിന്നീട്‌ മനനവും ചെയ്യുന്നു എന്നിട്ട്‌ പഠിച്ച്‌ പഠിപ്പിക്കുകയും വേണം, ടീച്ചറാവണം. തീര്‍ച്ച 
യായും അറിവ്‌ ബുദ്ധിയിലുണ്ട്‌ അതുകൊണ്ടാണ്‌ പഠിച്ച്‌ ടീച്ചറാകുന്നത്‌. ടീച്ചറില്‍ നിന്നും പഠിച്ച്‌ ആരാണോ 
സമര്‍ത്ഥനാകുന്നത്‌ അവരെ ഗവണ്‍മെന്റെ പാസാക്കും. നിങ്ങളും ടീച്ചറാണ്‌. അച്ഛന്‍ നിങ്ങളെ ടീച്ചറാക്കി 
യിരിക്കുന്നു. ഒരു ടീച്ചറെക്കൊണ്ട്‌ എന്ത്‌ ചെയ്യാന്‍ പറ്റും. നിങ്ങള്‍ എല്ലാവരും ആത്മീയ ടീച്ചേഴ്‌സാണ്‌. 
അതിനാല്‍ ബുദ്ധിയില്‍ ജ്ഞാനം ഉണ്ടായിരിക്കണം. മനുഷ്യനില്‍ നിന്നും ദേവതയായി മാറുന്നതിനുള്ള 
ഈ ജ്ഞാനം വളരെ കൃത്യമാണ്‌. 


ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികള്‍ എത്രത്തോളം അച്ഛനെ ഓര്‍മ്മിക്കുന്നുവോ അത്രയും പ്രകാശം വരുന്നു. മനു 
ഷ്യര്‍ക്ക്‌ സാക്ഷാത്ക്കാരം ലഭിക്കാന്‍ തുടങ്ങും എന്തുകൊണ്ടെന്നാല്‍ ആത്മാവ്‌ പാവനമാകുന്നത്‌ ഓര്‍മ്മ 
യിലൂടെയാണ്‌ പിന്നീട്‌ സാക്ഷാത്ക്കാരങ്ങള്‍ ഉണ്ടാകും. സഹായിയായ ബാബയും ഇരിക്കുന്നുണ്ട്‌, ബാബ 
എപ്പോഴും കുട്ടികളുടെ സഹായിയാണ്‌. പഠിപ്പില്‍ നമ്പര്‍വൈസാണ്‌. ഓരോരുത്തര്‍ക്കും തന്റെ ബുദ്ധിയി 
ലൂടെ മനസ്സിലാക്കാന്‍ സാധിക്കും എന്റെയുള്ളില്‍ എത്ര ധാരണയായിട്ടുണ്ട്‌ എന്നത്‌. അഥവാ ധാരണയു 
ണ്ടെങ്കില്‍ ആര്‍ക്കെങ്കിലും മനസ്സിലാക്കിക്കൊടുത്ത്‌ കാണിക്കൂ. ഇത്‌ ധനമാണ്‌, അഥവാ ധനം നല്‍കുന്നി 
ല്ലെങ്കില്‍ പിന്നെ ഇവരുടെ കൈയ്യില്‍ ധനം ഉണ്ടെന്നത്‌ അംഗീകരിക്കില്ല. ധനം ദാനം നല്‍കുകയാണെ 
ങ്കില്‍ മഹാദാനി എന്നു പറയും. മഹാവീരന്‍, മഹാരഥി കാര്യം ഒന്നുതന്നെയാണ്‌. എല്ലാവര്‍ക്കും ഒരുപോ 
ലെയാകാന്‍ സാധിക്കില്ല. നിങ്ങളുടെ അടുത്തേയ്ക്ക്‌ എത്രപേരാണ്‌ വരുന്നത്‌. എന്താ ഓരോരുത്തരോടും 
ഇരുന്ന്‌ തലയിട്ട്‌ ഉടയ്ക്കണോ? ലോകര്‍ പത്രങ്ങളിലൂടെ അനേകം കാര്യങ്ങള്‍ കേട്ട്‌ അത്ഭുതപ്പെടുന്നു. 
പിന്നീട്‌ എപ്പോള്‍ നിങ്ങളുടെ അടുത്ത്‌ എത്തുന്നുവോ അപ്പോള്‍ പറയും ഞങ്ങള്‍ മറ്റുള്ളവര്‍ പറയുന്നത്‌ 
കേട്ട്‌ എന്താണീ ചെയ്തത്‌, ഇവിടെയാണെങ്കില്‍ വളരെ നല്ലതാണ്‌. ഓരോരുത്തരെയും ശരിയാക്കുന്ന 
തിന്‌ എത്ര പരിശ്രമമാണ്‌. ഇവിടെയും എത്ര പരിശ്രമിക്കേണ്ടി വന്നു. എന്നിട്ടും ചിലര്‍ മഹാരഥികള്‍, 
ചിലര്‍ കുതിര സവാരിക്കാന്‍, ചിലര്‍ കാല്‍നടക്കാരാണ്‌. ഇത്‌ ഡ്രാമയിലുള്ള പാര്‍ട്ടാണ്‌, അവസാനം വിജയം 
നിങ്ങളുടേതുതന്നെയാണ്‌ എന്ന്‌ മനസ്സിലാക്കുന്നുണ്ട്‌, എന്താണോ കല്പം മുമ്പ്‌ ആയത്‌ അതേ ആവു. 
കുട്ടികള്‍ക്ക്‌ പുരുഷാർത്ഥം ചെയ്യുകതന്നെ വേണം. ബാബ വഴി പറഞ്ഞുതരുകയാണ്‌ മനസ്സിലാക്കുന്നതി 
നുള്ള പരിശ്രമം ചെയ്യു. ആദ്യം ശിവക്ഷേത്രങ്ങളില്‍ ചെന്ന്‌ സേവനം ചെയ്യു. നിങ്ങള്‍ക്ക്‌ ചോദിക്കാന്‍ 
സാധിക്കും- ഇത്‌ ആരാണ്‌? ഇവരില്‍ എന്തിനാണ്‌ അഭിഷേകം നടത്തുന്നത്‌? നിങ്ങള്‍ക്ക്‌ നല്ലരീതിയില്‍ 
അറിയാം. പോയത്‌ തീ എടുക്കാനാണ്‌ എന്നാല്‍ അധികാരിയായി ഇരുന്നുപോയി. ഈ ദൃഷ്ടാന്തവും 
നിങ്ങളുടേതാണ്‌. നിങ്ങള്‍ക്ക്‌ ഉണര്‍ത്താന്‍ അറിയാം. നിങ്ങളെ നിമന്ത്രണം നല്‍കി വിളിക്കും, എങ്കില്‍ 
നിമന്ത്രണം ലഭിക്കുമ്പോള്‍ നിങ്ങള്‍ വളരെ സന്തോഷിക്കണം. കാശി മുതലായ ഇടങ്ങളില്‍ വലിയ വലിയ 
ടൈറ്റില്‍ നല്‍കും. ഭക്തിയില്‍ എത്രയധികം ക്ഷേത്രങ്ങളാണ്‌, ഇതും ഒരു കച്ചവടമാണ്‌. ഏതെങ്കിലും നല്ല 
സ്ത്രീയെ കണ്ടുകിട്ടിയാല്‍ അവരെക്കൊണ്ട്‌ ഗീത വായിപ്പിക്കും, പിന്നീട്‌ എന്ത്‌ സമ്പാദ്യം ഉണ്ടാകുന്നോ 
അത്‌ എടുക്കും. പക്ഷേ ഇതില്‍ ഒന്നുമില്ല. മന്ത്രവും തന്ത്രവും വളരെയധികം പഠിക്കുന്നു. ഇങ്ങനെയുള്ള 
സ്ഥലങ്ങളില്‍ ചെല്ലണം. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ഒരിയ്ക്കലും ശാസ്ത്രങ്ങളുടെ അര്‍ത്ഥം പറയേണ്ടതില്ല. 
നിങ്ങള്‍ക്ക്‌ അച്ഛന്റെ പരിചയം നല്‍കുകയാണ്‌ വേണ്ടത്‌. മുക്തി-ജീവന്മുക്തി ദാതാവ്‌ ഒരാള്‍ മാത്രമാണ്‌, 
അവരുടെ മഹിമ ചെയ്യണം. ഭഗവാന്‍ പറയുന്നു സ്വയം ആത്മാവാണെന്നു മനസ്സിലാക്കി എന്നെ ഒരാളെ 
മാത്രം ഓര്‍മ്മിക്കു. അല്ലാതെ ഗംഗയില്‍ ചെന്ന്‌ സ്നാനം ചെയ്യൂ എന്നതല്ല മന്മനാഭവയുടെ അര്‍ത്ഥം. 
മാമേകം എന്നതിന്റെ അര്‍ത്ഥം- എന്നെ മാത്രം ഓര്‍മ്മിക്കു എന്നതാണ്‌. ഞാന്‍ പ്രതിജ്ഞ ചെയ്യുന്നു 
ഞാന്‍ നിങ്ങളെ സര്‍വ്വ പാപങ്ങളില്‍ നിന്നും മുക്തമാക്കും. എപ്പോള്‍ മുതല്‍ രാവണന്‍ വന്നോ അപ്പോള്‍ 
മുതലാണ്‌ പാപവും ആരംഭിച്ചത്‌. അതിനാല്‍ ഉയര്‍ന്ന പദവി പ്രാപ്തമാക്കാന്‍ വളരെ അധികം പുരു 
ഷാര്‍ത്ഥം ചെയ്യണം. സ്ഥാനത്തനുവേണ്ടി മനുഷ്യന്‍ രാവും പകലും എത്ര തലയിട്ടുടയ്ക്കുന്നു, ഇതും 
പഠിപ്പാണ്‌, ഇവിടെ പുസ്തകമെടുക്കേണ്ട ആവശ്യമില്ല. 84 ജന്മങ്ങളുടെ ച്രകം ബുദ്ധിയില്‍ വന്നുകഴി 
ഞ്ഞു. വലിയ കാര്യമൊന്നുമല്ല. ഓരോ ജന്മങ്ങളുടേയും വിരവങ്ങള്‍ വിശദീകരിക്കുന്നില്ലലച്ലോ. 84 ജന്മ 
ങ്ങള്‍ പൂര്‍ത്തിയാക്കി ഇപ്പോള്‍ നമ്മള്‍ ആത്മാക്കള്‍ക്ക്‌ തിരിച്ച്‌ വീട്ടിലേയ്ക്ക്‌ പോകണം. പതിതമായ ആത്മാ 
വിന്‌ തീര്‍ച്ചയായും പാവനമായി മാറണം. എല്ലാവരോടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കു- എന്നെ 
മാത്രം ഓര്‍മ്മിക്കു. കുട്ടികള്‍ പറയും ബാബാ യോഗത്തില്‍ ഇരിക്കാന്‍ പറ്റുന്നില്ല. അല്ല, നിങ്ങളോട്‌ സന്മു 
ഖത്താണ്‌ പറയുന്നത്‌ - എന്നെ ഓര്‍മ്മിക്കൂ എന്ന്‌ പിന്നീട്‌ നിങ്ങള്‍ യോഗം എന്ന വാക്ക്‌ എന്തിന്‌ പറയു 
ന്നു. യോഗം എന്ന്‌ പറയുന്നതിനാലാണ്‌ നിങ്ങള്‍ മറക്കുന്നത്‌. ബാബയെ ഓര്‍മ്മിക്കാന്‍ ആര്‍ക്കാണ്‌ സാധി 


ക്കാത്തത്‌. ലൌകിക മാതാപിതാവിനെ എങ്ങനെയാണ്‌ ഓര്‍മ്മിക്കുന്നത്‌, ഇവിടെയും മാതാപിതാവല്ലേ. ഇവരും 
പഠിക്കുകയാണ്‌. സരസ്വതിയും പഠിക്കുകയാണ്‌. പഠിപ്പിക്കുന്നത്‌ ഒരേ ഒരു അച്ഛനാണ്‌. നിങ്ങള്‍ പഠിച്ച്‌ 
പിന്നീട്‌ മറ്റുള്ളവര്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കണം. അച്ഛന്‍ പറയുന്നു കുട്ടികളേ ശാസ്ത്രങ്ങള്‍ പഠിക്കുന്ന 
തിലൂടെയോ ജപ തപങ്ങള്‍ ചെയ്യുന്നതിലൂടെയോ എന്നെ പ്രാപ്തമാക്കാന്‍ സാധിക്കില്ല പിന്നെ എന്ത്‌ ഉപ 
കാരമാണ്‌ അതില്‍ നിന്നുള്ളത്‌. പടികള്‍ ഇറങ്ങിവരുകതന്നെയാണ്‌ ചെയ്യുന്നത്‌. 


നിങ്ങള്‍ക്ക്‌ ശത്രുക്കള്‍ ആരുമില്ല. പാപവും പുണ്യവും എങ്ങനെയാണ്‌ ശേഖരിക്കപ്പെടുന്നത്‌ എന്ന്‌ തീര്‍ച്ച 
യായും നിങ്ങള്‍ മനസ്സിലാക്കിക്കൊടുക്കണം. രാവണരാജ്യത്തിലാണ്‌ നിങ്ങള്‍ പാപം ചെയ്യാന്‍ ആരംഭിച്ച 
ത്‌. പുതിയലോകം, പഴയലോകം ഇവ എന്താണെന്നത്‌ പോലും മനസ്സിലാക്കാത്ത കുട്ടികളുമുണ്ട്‌. ഇപ്പോള്‍ 
അച്ഛന്‍ പറയുന്നു പരിധിയില്ലാത്ത അച്ഛനെ ഓര്‍മ്മിക്കു, അവര്‍ തന്നെയാണ്‌ പതിതപാവനന്‍. ബാക്കി 
നിങ്ങള്‍ക്ക്‌ എവിടേയ്ക്കും പോകേണ്ട ആവശ്യമില്ല. ഭക്തിമാര്‍ഗ്ഗത്തില്‍ എന്നും കാല്‌ വീട്ടില്‍ നിന്ന്‌ പുറത്ത്‌ 
വെയ്ക്കുമായിരുന്നു. പതി പത്നിയോട്‌ ചോദിക്കും ശ്രീകൃഷ്ണന്റെ ചിത്രം വീട്ടിലും ഉണ്ട്‌ പിന്നെ എന്തി 
നാണ്‌ പുറത്ത്‌ പോകുന്നത്‌? വ്യത്യാസം എന്താണുള്ളത്‌? പതി പരമേശ്വരനാണ്‌ ഇതും അംഗീകരിക്കുന്നി 
ല്ല. ഭക്തിമാര്‍ഗ്ഗത്തില്‍ വളരെ ദൂരെ ഉയരമുള്ള സ്ഥലങ്ങളില്‍ ക്ഷേത്രങ്ങള്‍ നിര്‍മ്മിക്കുന്നു, മനുഷ്യര്‍ക്ക്‌ 
ഭാവനയുണ്ടാകുന്നതിനായി. നിങ്ങള്‍ ക്ഷേത്രങ്ങളില്‍ ചെന്ന്‌ വഞ്ചിതരാവുകയാണ്‌ എന്നത്‌ നിങ്ങള്‍ മന 
സ്സിലാക്കിക്കൊടുക്കുന്നു. ഇത്‌ ഒരു ആചാരമായിരിക്കുകയാണ്‌. ശിവകാശിയില്‍ തീര്‍ത്ഥാടനത്തിനു 
പോകുന്നു പക്ഷേ പ്രാപ്തി ഒന്നുമില്ല. ഇപ്പോള്‍ നിങ്ങള്‍ക്കാണെങ്കില്‍ അച്ഛന്റെ ശ്രീമതം ലഭിക്കുന്നു. 
നിങ്ങള്‍ക്ക്‌ എവിടെയും പോകേണ്ടതില്ല. പതികളുടേയും പതി പരമേശ്വരന്‍ വാസ്തവത്തില്‍ അവര്‍ ഒരാ 
ളാണ്‌. ആരെയാണോ നിങ്ങളുടെ പതി, മാമന്‍, അമ്മാവന്‍ എല്ലാവരും ഓര്‍മ്മിക്കുന്നത്‌ അവരാണ്‌ പതി 
പരമേശ്വരന്‍ അര്‍ത്ഥം പിതാ പരമേശ്വരന്‍. അവര്‍ നിങ്ങളോട്‌ പറയുകയാണ്‌ എന്നെ മാത്രം ഓര്‍മ്മിക്കു 
എങ്കില്‍ നിങ്ങളുടെ വികര്‍മ്മങ്ങള്‍ വിനാശമാകും. നിങ്ങളുടെ ജ്യോതി ഇപ്പോള്‍ തെളിഞ്ഞിരിക്കുകയാണ്‌ 
അതിനാല്‍ മനുഷ്യര്‍ക്ക്‌ നിങ്ങളില്‍ നിന്നും പ്രകാശം വരുന്നത്‌ കാണാന്‍ കഴിയുന്നു. അതിനാല്‍ കുട്ടിക 
ളുടെ പേരും പ്രശസ്തമാകണം. അച്ഛന്‍ കുട്ടികളുടെ പേര്‍ പ്രശസ്തമാക്കുമല്ലോ. സുദേശ്‌ എന്ന കുട്ടി 
മനസ്സിലാക്കിക്കൊടുക്കുന്നതില്‍ വളരെ തീരമാണ്‌. പുരുഷാർത്ഥം വളരെ നന്നായി ചെയ്തതിനാല്‍ പഴ 
യവരേക്കാള്‍ മുന്നോട്ടുപോയി. ഇതിലും കൂടുതല്‍ പുരുഷാർത്ഥം ചെയ്ത്‌ മുന്നോട്ട്‌ പോകും. പുരു 
ഷാര്‍ത്ഥമാണ്‌ എല്ലാത്തിനും ആധാരം. ഹൃദയനൈരാശ്യം സംഭവിക്കരുത്‌. പിന്നാലെ വന്നാല്‍ പോലും 
സെക്കന്റില്‍ ജീവന്മുക്തി നേടാന്‍ സാധിക്കും. ദിനംപ്രതി ദിനം അനേകം പേര്‍ ഇങ്ങനെ വന്നുകൊണ്ടിരി 
ക്കും. ഡ്രാമയില്‍ നിങ്ങളുടെ വിജയത്തിന്റെ പാര്‍ട്ടാണുള്ളത്‌. വിഘ്നങ്ങളും വരണം. ബാക്കി ഒരു സത്സം 
ഗത്തിലും ഇങ്ങനെയുള്ള വിഘ്നങ്ങള്‍ ഉണ്ടാവുകയില്ല. ഇവിടെ വികാരങ്ങളുടെ പേരിലാണ്‌ മുഴുവന്‍ 
ബഹളവും. അമൃത്‌ ഉപേക്ഷിച്ച്‌ വിഷമെന്തിനാണ്‌ പാനം ചെയ്യുന്നത്‌ എന്ന ഗീതവുമുണ്ട്‌. ജ്ഞാനത്തി 
ലൂടെ ഒരു ദേവീദേവതാ ധര്‍മ്മത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നു. സത്യയുഗത്തില്‍ രാവണരാജ്യമുണ്ടാകി 
ല്ല. മനസ്സിലാക്കിത്തരുന്നത്‌ എത്ര വ്യക്തമായാണ്‌. രാമരാജ്യത്തിന്‌ സമീപം തന്നെ രാവണരാജ്യവും കാണി 
ചിട്ടുണ്ട്‌. നിങ്ങള്‍ സമയവും കാണിക്കുന്നു. ഇതാണ്‌ സംഗമം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്‌. സ്ഥാപ 
ന, പാലന, വിനാശം ചെയ്യിപ്പിക്കുന്നത്‌ ഒരേ ഒരു അച്ഛന്‍ തന്നെയാണ്‌. വളരെ സഹജമാണ്‌, പക്ഷേ പൂര്‍ണ്ണ 
മായി ധാരണ ചെയ്യുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഓര്‍മ്മയുണ്ടാകും എന്നാല്‍ ജ്ഞാനത്തിന്റേയും 
യോഗത്തിന്റേയും കാര്യം മാത്രം മറന്നുപോകുന്നു. നിങ്ങള്‍ ഉയര്‍ന്നതിലും ഉയര്‍ന്ന ഭഗവാന്റെ സന്താന 
ങ്ങളാണ്‌. ദിനംപ്രതിദിനം നിങ്ങള്‍ ധനികരായി മാറും. ധനം ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ. ചിലവും വന്നു 
കൊണ്ടിരിക്കും. ബാബ പറയുന്നു ഭണ്ന്ദാരം നിറഞ്ഞുകൊണ്ടിരിക്കും. കല്പം മുമ്പ്‌ പോലെയാണ്‌ നിങ്ങള്‍ 
ചിലവ്‌ ചെയ്യുക. അതില്‍ കൂടുതലോ കുറവോ ആകാന്‍ ഡ്രാമ അനുവദിക്കില്ല. ഡ്രാമയില്‍ ബാബയ്ക്ക്‌ 
ഇളകാത്ത നിശ്ചയമാണ്‌. എന്ത്‌ കഴിഞ്ഞുപോയോ അത്‌ ഡ്രാമ. ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇത്‌ ചെയ്തി 
രുന്നില്ല എന്നൊന്നും പറയരുത്‌. ഇപ്പോള്‍ ആ അവസ്ഥ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മുഖത്തില്‍ നിന്ന്‌ 
വീഴുന്നു, പിന്നീട്‌ ഫീല്‍ ചെയ്യുന്നു. ബാബ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കേണ്ടതില്ല, 
ഇനി ഇങ്ങനെ തെറ്റ്‌ സംഭവിക്കാതിരിക്കാനും മുന്നോട്ട്‌ പോകുന്നതിനുമുള്ള പുരുഷാർത്ഥം ചെയ്യൂ അതി 
നാലാണ്‌ ബാബ ചാര്‍ട്ട്‌ എഴുതാന്‍ പറയുന്നത്‌, ഇതില്‍ വലിയ മംഗളമുണ്ട്‌. ഒരു കുട്ടി മുഴുവന്‍ ജീവിത 
കഥ എഴുതുന്നത്‌ ബാബ കണ്ടു, കുട്ടി പഠിക്കും എന്ന്‌ ബാബ കരുതി. ഇവിടെ ശ്രീമതത്തിലൂടെ നടക്കുന്ന 
തിലാണ്‌ മംഗളം. ഇവിടെ അസത്യം നടക്കില്ല. നാരദന്റെ ഉദാഹരണമുണ്ട്‌. ചാര്‍ട്ടിലൂടെ വളരെയധികം 
ലാഭമുണ്ട്‌. അച്ഛന്‍ ആജ്ഞ നല്‍കുകയാണെങ്കില്‍ കുട്ടികള്‍ ആജ്ഞ അനുസരിച്ച്‌ നടക്കണം. ശരി! 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1. ജ്ഞാനത്തെ ധാരണചെയ്ത്‌ മറ്റുള്ളവര്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കണം. ജ്ഞാനധനം ദാനം ചെയ്ത്‌ 
മഹാദാനിയായി മാറണം. ആരോടും ശാസ്ത്രങ്ങളുടെ അര്‍ത്ഥത്തെ വിശദീകരിക്കാതെ അച്ഛന്റെ സത്യ 
മായ പരിചയം നല്‍കണം. 


2. നിങ്ങള്‍ക്ക്‌ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കേണ്ടതില്ല. ഒരു തെറ്റും ഇനി സംഭവിക്കാത്ത രീതി 
യില്‍ പുരുഷാർത്ഥം ചെയ്യണം. തന്റെ സത്യം സത്യമായ ചാര്‍ട്ട്‌ വെയ്ക്കണം. 


വരദാനം- മധുരതയിലൂടെ അച്ഛന്റെ സമീപതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നവരായ മഹാ 
നായ ആത്മാവായി ഭവിയ്ക്കട്ടെ! 


ഏത്‌ കുട്ടികള്‍ക്കാണോ സങ്കല്പത്തിലും മധുരത, വാക്കുകളിലും മധുരത പിന്നെ കര്‍മ്മങ്ങളിലും മധുര 
തയുള്ളത്‌ അവര്‍ തന്നെയാണ്‌ ബാബയ്ക്ക്‌ സമീപം അതിനാല്‍ ബാബയും അവരെ ദിവസവും വിളിക്കും 
മധുര മധുരമായ കുട്ടികളേയയെന്ന്‌ പിന്നീട്‌ കുട്ടികളും പ്രതികരിക്കും മധുര മധുരമായ ബാബാ. അതി 
നാല്‍ ഈ ദിവസേനയുള്ള മധുരമായ വാക്കുകള്‍ മധുരതാ സമ്പന്നരാക്കി മാറ്റുന്നു. ഇങ്ങനെ മധുര 
തയെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കള്‍ തന്നെയാണ്‌ മഹാന്‍. മധുരത തന്നെയാണ്‌ മഹാനത. മധു 
രതയില്ലെങ്കില്‍ മഹാനതയുടെ അനുഭവം ഉണ്ടാവുകയില്ല. 


സ്പോഗന്‍- ഏത്‌ ഒരു കാര്യവും ഡബിള്‍ ലൈറ്റായിരുന്നുകൊണ്ട്‌ ചെയ്യൂ എങ്കില്‍ മനോര 
ഞ്ജനത്തിന്റെ അനുഭവം ചെയ്യാന്‍ സാധിക്കും. 


